- Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


CH 
P 


ാ 


സ 


KERALL 


VMENT OF 
मन्यव अपत 


1 


- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th November 2010 

2010 നവംബർ 16 
25th Karthika 1932 
1932 കാർത്തിക 25 


വാല്യം 55 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ബി2 - 2973 / സി .ആർ.1 


2010 ഒക്ടോബർ 26. 


- സ്റ്റേറ്റ് 


കേരള 

വഖഫ് ബോർഡിൽ 2973 / ആർ. 

എ . 
നമ്പ രാ യി രജി സ്റ്റർചെയ്ത - നാലകത്ത് 

അറക്കൽ 
കുഞ്ഞഹമ്മദ് ഹാജി വഖഫ് വക ചാവക്കാട് താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 2532 / 1904 -ാം നമ്പർ ആധാരപ്രകാരമുള്ള സർവെ 84 / 
8 - ൽപെട്ടതും സെന്റൊന്നിന് 

- 50 , 000 

രൂ പി 
വില യു ള്ള തു മാ യ 34 . 345 

-- സെന്റ് വസ്തു 

ചാ വ ക്കാട് 
താലൂ ക്കിൽ ( ബഹ്മകുളം 

വില്ലേ ജിൽ - മുല്ല ശ്ശേ രി 

സബ് 
ര ജി സ് ടാർ ഓ ഫീ സില 2238 / 2007 -ാം 

നമ്പർ 

ആ ധാ ര 
പ്രകാരം ശ്രീമതി ഷഹല നസീമിന്റെ കൈവശത്തിലുള്ള സർവെ 102 / 5- ൽപെട്ടതും സെന്റൊന്നിന് 35 ,000 രൂപ വിലയുള്ളതുമായ 
26 സെന്റ് വസ്തുവുമായി ഒത്തുമാറ്റം നടത്തുവാൻ വഖഫ്മുത്തവല്ലി അപേക്ഷ സമർപ്പിച്ചിരുന്നു . 


വഖഫ് ഭൂമിക്ക് ലഭിക്കേണ്ട അധിക വില പണമായി ടിയാരി അടയ്ക്കുവാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. 


മേൽ വിവരിച്ച പ്രകാരം വസ് ഒത്തു മാറ്റം നട ത്തുന്നതിന് ആർക്കെങ്കിലും എന്തെ ങ്കിലും അഭിപ്രാ യ ങ്ങ ളോ 
ആക്ഷേപങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീ 
സർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. ഐ . പി. റോഡ്, കലൂർ, എറണാകുളം- 17 എന്ന 


- വിലാ സ ത്തിൽ രേഖാ മൂലം സമർപ്പി ക്കേ ണ്ട താ ണ്. 
നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന യാതൊരുവിധ ആക്ഷേ 
പങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതല്ലെന്ന വിവരം 
ബന്ധപ്പെട്ട എല്ലാവരേയും അറിയിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കാര്യാലയം, 
വി. ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി- 17. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


വിജ്ഞാപനം 


നമ്പർ സി4 - 6484 / സി .ആർ. 


2010 ഒക്ടോബർ 26. 


-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6484 / ആർ. എ . 
നമ്പ രാ യി രജിസ്റ്റർചെയ്ത കൊയിലാണ്ടി താലൂ ക്ക് 
ചെറു വ ണ്ണൂർ വില്ലേജിലെ കുട്ടോത്ത് സ്ഥിതിചെയ്യുന്ന 
ഖുവ്വത്തുൽ ഇസ്ലാം സെക്കണ്ടറി മദ്രസ്സ വഖ ഫിന് 
അ വ കാ ശ പ്പെട്ടതും മേപ്പയ്യൂർ ര ജി സ് ടാരാഫീസിലെ 
179 / 1981 നമ്പരായി ചെറിയ പറമ്പിൽ ഇബായി എന്ന ആൾ 
ആദ്യം വഖഫ് ആയി നൽകിയതുമായ ഒന്നേകാൽ സെന്റ് 
സ്ഥലം (s . No. 23/3 റീ . സ . 39 / 4) അ ദ്ദേ ഹ ത്തിന് 
തന്നെ തിരിച്ചുനൽകി പകരം മറ്റൊരു വഖഫ്വസ്തുവിനോട് 
ചേർന്നു കിടക്കുന്ന ടിയാന്റെ (ചെറിയ പറമ്പിൽ ഇബായി) 

കൈവശത്തിലുള്ള ( മേപ്പയ്യൂർ സബ് രജിസ്ട്രാരാഫീസിലെ 
917/ 2003 നമ്പർ ആധാരപ്രകാരം) 46.37 സെന്റ് ഭൂമിയിൽ നിന്ന് 
റീ. സ . 38/ 4.5 പ്രകാരം 4 സെന്റ് സ്ഥലംഒത്തുമാറ്റത്തിലൂടെ 
പകരം നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് കെട്ടിട നിർമ്മാണത്തിനും 
മറ്റും വഖഫിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ അനുയോജ്യ 
മാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ഒന്നേകാൽ സെന്റ് 
ഇബായിക്കു വിട്ടുകൊടുക്കാനും പകരമായി അദ്ദേഹം തരുന്ന 
4 സെന്റ് സ്ഥലവും പര സ് പ രം കൈമാ റു ന്ന തിനുള്ള 
അ നു മ തിക്കുവേണ്ടി വഖഫ് പസി ഡ ന്റ് അപേക്ഷയും 
രേഖകളും സമർപ്പിച്ചിരിക്കുന്നു . ആയതിനാൽ ടി പരസ്പര 

കൈമാറ്റം സംബ ന്ധിച്ച് ആർക്കെ ങ്കിലും എന്തെങ്കിലും 
അഭി പാ യമോ ആ ക്ഷേ പമോഉണ്ടങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 
ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, മേഖല ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
കോഴി ക്കോ ട് - 1 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം 
അറിയി ക്കേ ണ്ട താ ണ് . നിശ്ചിത സമ യ പ രി ധിക്ക് ശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
മേഖലാ ഓഫീസ്, 
എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, കോഴിക്കോട്-1. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


